© 


കേരള സര്‍ക്കാര്‍ 
Government of Kerala 


2020 


കേരള 





Regn. No. KERBIL/2012/45073 
dated 5-9-2012 with RNI 


Reg. No. KL/TV(N)/634/2018-20 





KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത്‌ 
PUBLISHED BY AUTHORITY 








തിരുവനന്തപുരം, 

വാല്യം 9 ചൊവ്വ 
Vol. Ix Thiruvananthapuram, 
Tuesday 


2020 ഡിസംബര്‍ 29 
29th December 2020 


1196 ധനു 14 
14th Dhanu 1196 


1942 പൌഷാം 8 
8th Pousha 1942 


നമ്പര്‍ 


51 


No. 








PART III 


Education Department 


നോട്ടിഫിക്കേഷന്‍ 


(1) 


നമ്പര്‍ ഡിദ3/3021/2020. 2020 നവംബര്‍ 30. 


സാങ്കേതിക പരീക്ഷാ കണ്‍ട്രോളര്‍ 2018 ഏ്രപില്‍ 
മാസത്തില്‍ നടത്തിയ സിവില്‍ എഞ്ചിനീയറിംഗ്‌ ഡിപ്ലോമാ 
പരീക്ഷയില്‍ സെന്റര്ടല്‍ പോളിടെക്നിക്‌ കോളേജ്‌, 
തിരുവനന്തപുരം-ല്‍ നിന്നും 15015015 എന്ന രജിസ്റ്റര്‍ നമ്പര്‍ 
(പകാരം പാസായ ശ്രീ. ഗോപകുമാര്‍, ജി. കെ. എന്ന ആള്‍ക്ക്‌ 
നല്‍കിയ ഡിപ്ലോമ സര്‍ട്ടിഫിക്കറ്റ്‌ നഷ്ടപ്പെട്ടുപോയിരിക്കുന്നു. 
മേല്‍പ്പറഞ്ഞ സര്‍ട്ടിഫിക്കറ്റ്‌ ആര്‍ക്കെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കില്‍ 
അത്‌ സാങ്കേതിക പരീക്ഷാ കണ്‍ക്രോളര്‍, തിരുവനന്തപുരം-40 


എന്ന വിലാസത്തില്‍ അയച്ചുതരുവാന്‍ താല്‍പര്യപ്പെടുന്നു. 


പുതിയ സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും 
പരാതി ഉണ്ടെങ്കില്‍ ഈ പരസ്യ തീയതി മുതല്‍ ഒരുമാസത്തിനകം 


സാങ്കേതിക പരീക്ഷാ കണ്‍ട്രോളറെ രേഖാമൂലം അറിയിക്കേണ്ടതാണ്‌. 


Gaz. No. 51/2020/DTP (Education). 


223 


(2) 


നമ്പര്‍ ഡി6/3255/2020. 2020 ഡിസംബര്‍ 14. 


സാങ്കേതിക പരീക്ഷാ കണ്‍ര്‍ദ്രടാളര്‍ 2004 നവംബര്‍ 
മാസത്തില്‍ നടത്തിയ ഇലക്ട്രോണിക്സ്‌ & ഇന്‍സ്്രുമെന്റേഷന്‍ 
ഡിപ്ലോമ പരീക്ഷയില്‍ ഗവ. പോളിടെക്നിക്‌, കൊരട്ടിയില്‍ 
നിന്നും 81210072 രജിസ്റ്റര്‍ നമ്പര്‍ പ്രകാരം പാസായ 
ജൂലിയന്‍ റോബര്‍ട്ട്‌ എന്ന ആള്‍ക്ക്‌ നല്‍കിയ ഡിപ്ലോമ 
സര്‍ട്ടിഫിക്കറ്റ്‌ നഷ്‌ ടപ്പെട്ടു പോയിരിക്കുന്നു. മേല്‍പ്പറഞ്ഞ 
സര്‍ട്ടിഫിക്കറ്റ്‌ ആര്‍ക്കെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കില്‍ അത്‌ 


സാങ്കേതിക പരീക്ഷാ കണ്‍ട്രോളര്‍, തിരുവനന്തപുരം-40 എന്ന 


വിലാസത്തില്‍ അയച്ചുതരുവാന്‍ താല്പര്യപ്പെടുന്നു. 


പുതിയ സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും 
പരാതി ഉണ്ടെങ്കില്‍ ഈ പരസ്യ തീയതി മുതല്‍ ഒരുമാസത്തിനകം 


സാങ്കേതിക പരീക്ഷാ കണ്‍ട്രോളറെ രേഖാമൂലം അറിയിക്കേണ്ടതാണ്‌. 


23rd Oct. 2018] 


EDUCATION DEPARTMENT 


52 





(3) 
നമ്പര്‍ ഡി4/3231/2020. 2020 ഡിസംബര്‍ 14. 


സാങ്കേതിക പരീക്ഷാ കണ്‍ര്‍ദ്രടാളര്‍ 2015 നവംബര്‍ 
മാസത്തില്‍ നടത്തിയ ഓട്ടോമൊബൈല്‍ എഞ്ചിനീയറിംഗ്‌ 
ഡിപ്ലോമാ പരീക്ഷയില്‍ കാര്‍മല്‍ പോളിടെക്നിക്‌ ആലപ്പുഴയില്‍ 
നിന്നും 12050012 രജിസ്റ്റര്‍ നമ്പര്‍ പ്രകാരം പാസായ 
ശ്രീ. ബാലനാരായണന്‍, ബി. എച്ച്‌. എന്ന ആള്‍ക്ക്‌ നല്‍കിയ 
ഡിപ്ലോമ സര്‍ട്ടിഫിക്കറ്റ്‌ നഷ്‌ടപ്പെട്ടു പോയിരിക്കുന്നു. 
മേല്‍പ്പറഞ്ഞ സര്‍ട്ടിഫിക്കറ്റ്‌ ആര്‍ക്കെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കില്‍ 
അത്‌ സാങ്കേതിക പരീക്ഷാ കണ്‍ട്രോളര്‍, തിരൂവനന്തപൂരം-40 


എന്ന വിലാസത്തില്‍ അയച്ചുതരുവാന്‍ താല്‍പര്യപ്പെടുന്നു. 


പുതിയ സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും 
പരാതി ഉണ്ടെങ്കില്‍ ഈ പരസ്യയ തീയതി മുതല്‍ ഒരു മാസത്തിനകം 


സാങ്കേതിക പരീക്ഷാ കണ്‍ട്രോളറെ രേഖാമൂലം അറിയിക്കേണ്ടതാണ്‌. 


സാങ്കേതിക പരീക്ഷാ കണ്‍ട്രോളറുടെ (പ്പ്‌) 
കാര്യാലയം, തിരുവനന്തപുരം. ജോയിന്റ്‌ കണ്‍ട്രോളര്‍. 


224 


